O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16870 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ - ഡി 1- 6540 12021 


തീയ്യതി . 10 / 12/2021 


പൊന്നാനി താലൂക്കിൽ 


ഈഴുവത്തിരുത്തി വില്ലേജിൽ 


നാരായണൻ , S / o 


അറമുഖൻ ചെറുവായ്ക്കര ഹൗസ് , ചെറുവായ്ക്കര , പി . ഒ . ബിയ്യം എന്നവരുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതന്റെ മകൻ ശ്രീ . ഉണ്ണികൃഷ്ണൻ സമർപ്പിച്ച അപേക്ഷ പ്രകാരം 
2021 നവംബർ 09 ലെ കേരള ഗസറ്റിലെ ( വാല്യം : 10 , ഗസറ്റ് നമ്പർ : 44 , പാർട്ട് 3 ) , 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ പേജിൽ , പേജ് നമ്പർ : 11424 ൽ പ്രസിദ്ധീകരിച്ചു 
വന്നിട്ടുള്ള വിജ്ഞാപനത്തിൽ പരേതന്റെ അവകാശികളിൽ ക്രമനമ്പർ 03 ആയി ചേർ 
ത്തിട്ടുള്ള മകൾ സരസ്വതി . സി എന്നവർക്ക് പരേതനുമായുള്ള ബന്ധം മകൻ എന്നതിനു 
പകരം മകൾ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ , പൊന്നാനി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16871 


Revenue Department 


14th December 2021 


തിരുത്തൽ പരസ്യം 


നമ്പർ - ഡി 1- 6541 / 2021 


തീയ്യതി . 10 / 12/2021 


പൊന്നാനി താലൂക്കിൽ ഈഴുവത്തിരുത്തി വില്ലേജിൽ നീലി 


W / o അയ്യപ്പൻ , 


കോട്ടെപ്പാടത്ത് ഹൗസ് , 


പി . ഒ . ഈശ്വരമംഗലം 


എന്നവരുടെ അനന്തരാവകാശ സർ 


ട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൾ ശ്രീമതി . വള്ളി സമർപ്പിച്ച അപേക്ഷ പ്രകാരം 2021 
നവംബർ 09 ലെ കേരള ഗസറ്റിലെ ( വാല്യം : 10 , ഗസറ്റ് നമ്പർ : 44 , പാർട്ട് 3 ) , 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ പേജിൽ , പേജ് നമ്പർ : 11420 , 11421 ൽ 
പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള വിജ്ഞാപനത്തിൽ പരേതയുടെ അവകാശികളിൽ ക്രമനമ്പർ 
03 ആയി ചേർത്തിട്ടുള്ള മകളുടെ പേര് 

മകളുടെ പേര് ഖുഞ്ഞിലക്ഷ്മി എന്നതിനു പകരം കുഞ്ഞിലക്ഷ്മി 
എന്നും വീട്ടു പേര് കോട്ടേപ്പാടത്ത് എന്നതിനു പകരം കോട്ടപ്പാടത്ത് എന്നും തിരുത്തി 


വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ , പൊന്നാനി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16872 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ - ഡി 1- 6635 2021 


| E 


തീയ്യതി . 10 / 12/2021 


പൊന്നാനി താലൂക്കിൽ തവനൂർ വില്ലേജിൽ കാളി . സി . പി ചീരക്കുഴി പറമ്പിൽ 
ഹൗസ് , പി . ഒ . തൃക്കണാപുരം എന്നവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതയുടെ മകൾ ശ്രീമതി . വൽസല . സി . പി 

സമർപ്പിച്ച അപേക്ഷ പ്രകാരം 2021 
നവംബർ 09 

ലെ കേരള ഗസറ്റിലെ ( വാല്യം : 10 , ഗസറ്റ് നമ്പർ : 44 , പാർട്ട് 3 ) , 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ പേജിൽ പേജ് നമ്പർ : 11420 ൽ പ്രസിദ്ധീകരിച്ചു 
വന്നിട്ടുള്ള വിജ്ഞാപനത്തിൽ പരേതയുടെ അവകാശികളിൽ ക്രമനമ്പർ 05 ആയി ചേർ 
ത്തിട്ടുള്ള മകളുടെ പേര് ഷൈലജ . വി . പി എന്നതിനു പകരം ഷൈലജ . സി . പി എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


} 


തഹസിൽദാർ , പൊന്നാനി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16873 


Revenue Department 


14th December 2021 


ഡി 1- 1248 2021 - 


തിരുത്തൽ പരസ്യം 


പൊന്നാനി താലൂക്കിൽ വട്ടംകുളം വില്ലേജിൽ സാവിത്രി അന്തർജ്ജനം W / o 
നാരായണൻ നമ്പൂതിരി , കവള കണയൂർ മന , പി . ഒ . മൂതൂർ , വട്ടംകുളം എന്നവരുടെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ ശ്രീ . ശങ്കരൻ .കെ . കെ സമർ 
പ്പിച്ച അപേക്ഷ പ്രകാരം 2021 നവംബർ 09 ലെ കേരള ഗസറ്റിലെ ( വാല്യം : 10 , ഗസറ്റ് 
നമ്പർ : 44 , പാർട്ട് 3 ) , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ പേജിൽ പേജ് നമ്പർ : 
11430 , 11431 ൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള വിജ്ഞാപനത്തിൽ പരേതയുടെ വീട്ടു പേര് 
കവപ്ര പനയൂർ മന എന്നതിനു 

കവപ്ര കണയൂർ മന എന്ന് തിരുത്തി 


} 


പകരം 


വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 


താലൂക്ക് ഓഫീസ് , പൊന്നാനി 
തീയ്യതി . 06 / 12 / 2021 


പൊന്നാനി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16874 


KERALA GAZETTE 


Part III 


- ഡി 1- 6447/2021 


തിരുത്തൽ പരസ്യം 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ കദീജ കുഞ്ഞിബാവ W / o 
കുഞ്ഞിബാവ , അത്തേക്ക് വീട് , പി . ഒ . പൊന്നാനി നഗരം എന്നവരുടെ അനന്തരാവകാശ സർ 


| 


ട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ ശ്രീ . മുഹമ്മദ് ഹബീബുള്ള സമർപ്പിച്ച അപേക്ഷ പ്രകാരം 
2021 നവംബർ 16 ലെ കേരള ഗസറ്റിലെ ( വാല്യം : 10 , ഗസറ്റ് നമ്പർ : 45 , പാർട്ട് 3 ) , 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ പേജിൽ പേജ് നമ്പർ : 12539 ൽ പ്രസിദ്ധീകരിച്ചു 
വന്നിട്ടുള്ള വിജ്ഞാപനത്തിൽ പരേതയുടെ പേര് ഖദീജ കുഞ്ഞിബാവ എന്നതിനു പകരം കദീജ 
കുഞ്ഞിബാവ എന്നും , അവകാശികളിൽ ക്രമ നമ്പർ 1 ആയി ചേർത്തിട്ടുള്ള മകളുടെ പേര് 
അത്തക്ക വീട് മറിയം എന്നതിനു പകരം അത്തക്ക വീട് മറിയു എന്നും , അവകാശികളിൽ ക്രമ 
നമ്പർ 3 ആയി ചേർത്തിട്ടുള്ള മകന്റെ പേര് ഏത്തക്ക വീട് മുഹമ്മദ് ഹബീബുള്ള എന്നതിനു 
പകരം അത്തക്ക വീട് മുഹമ്മദ് ഹബീബുള്ള എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 


താലൂക്ക് ഓഫീസ് , പൊന്നാനി 
തീയ്യതി . 06 / 12 / 2021 


പൊന്നാനി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16875 


Revenue Department 


14th December 2021 


Malappuram District 


Ponnani Taluk 


NOTICE 


നമ്പർ : ഡി 1-7474 | 2021 


30-11-2021 


വ 


പൊന്നാനി താലൂക്കിൽ നന്നമ്മുക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് ഹാജി S / o സൈനുദ്ദീൻ , 
കറുത്താലിൽ ഹൗസ് , പി . ഒ . നന്നംമുക്ക് സൗത്ത് എന്നയാളുടെ 

ഒ . നന്നംമുക്ക് സൗത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നന്നമ്മുക്ക് വില്ലേജിൽ പരേതൻറെ മകൾ വെളുത്തേടത്ത് 
പറമ്പിൽ ബുഷറ , വെളുത്തേടത്ത് പറമ്പിൽ ഹൗസ് , ഒതളൂർ , ആലംകോട് , ബോധിപ്പിച്ച അപേക്ഷ നന്നമ്മുക്ക് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29 
06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുഹറ 


മകൾ 


62 


2 


| അസ് മ ബീഗം 


മകൾ 


59 


3 


ഷഹർബാൻ 


| മകൾ 


55 


4 . 


ബുഷ്റ . കെ എം 


മകൾ 


52 


5 


റസീന 


മകൾ 


45 


നമ്പർ : D1 { 7473 { { 2021 


30-11-2021 


പൊന്നാനി താലൂക്കിൽ പെരുംപടപ്പ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹംസ മുസ് ലിയാർ 
കരുമത്തിപറമ്പിൽ ഹൗസ് , പി . ഒ . പാലപ്പെട്ടി എന്നയാളുടെ അവകാശികൾക്ക് ദേശീയ പാത നിലമെടുപ്പ് ഓഫീസിൽ 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുംപടപ്പ് വില്ലേജിൽ പരേതൻറെ മകൻ ഹുസൈൻ 
ഷംസുദ്ദീൻ . കെ . പി , കിഴക്കേ വീട്ടിൽ , പാലപ്പെട്ടി , ബോധിപ്പിച്ച അപേക്ഷ പെരുംപടപ്പ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-06-1984 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫാത്തിമ്മ 


ഭാര്യ 


71 


2 


മുഹമ്മദ് ഇസ്സുദ്ദീൻ 


മകൻ 


22.10.2020 

ന് 


മരണപ്പെട്ട 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16876 


KERALA GAZETTE 


Part III 


3 


മകൻ 


47 


4 


| മകൻ 


44 


അഹമ്മദ് ശറഫുദ്ദീൻ 
| ഹുസൈൻ ഷംസുദ്ദീൻ 
ആയിഷത്തുൽ ഫസീല 
റുക്കിയത്ത് ശാഫിയ 


5 


മകൾ 


39 


6 


മകൾ 


38 


നമ്പർ : ഡി 1-7514 | 2021 


30-11-2021 


അവകാശ 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റാബിയ മുണ്ടങ്ങാട്ടേൽ , W / 
0 മുഹമ്മദ് , തലക്കാട്ട് ഹൗസ് , പി . ഒ . എരമംഗലം , വെളിയങ്കോട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയങ്കോട് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് മുഹമ്മദ് , 
തലക്കാട്ട് ഹൗസ് , എരമംഗലം , ബോധിപ്പിച്ച അപേക്ഷ വെളിയങ്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-07-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
മരണപ്പെട്ടു അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


64 


| മുഹമ്മദ് 
ആമിന 


2 


സഹോദരി 


63 


3 


മറിയക്കുട്ടി . എം 


സഹോദരി 


60 


S 10 8 8 


4 


അസ് മാബി 


സഹോദരി 


58 


5 


സുഹ് റ 


സഹോദരി 


52 


നമ്പർ : D1 7485 { [ 2021 


03-12-2021 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കഞ്ഞിമുഹമ്മദ് . കെ . പി , S / o 

/ 
ബീരാവുണ്ണി , പട്ടാണിയിൽ ഹൗസ് , താഴത്തേൽ പടി , പി . ഒ . എരമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയങ്കോട് വില്ലേജിൽ പരേതൻറെ മകൻ 
അബ്ദുൾ ലത്തീഫ് , മാക്കാലിക്കൽ ഹൗസ് , എരമംഗലം , ബോധിപ്പിച്ച അപേക്ഷ വെളിയങ്കോട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-10-2021 ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ മരണപ്പെട്ടു 

സരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസ 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഫാത്തിമ മാക്കാലിക്കൽ 


ഭാര്യ 


71 


2 


റൈഹാനത്ത് . എം 


| മകൾ 


50 


3 


അബ്ദുൽ ലത്തീഫ് 


മകൻ 


48 


4 


| ഷറഫുദ്ധീൻ 


എം 


മകൻ 


47 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16877 


Revenue Department 


14th December 2021 


5 


മകൻ 


38 


6 


അബ്ദുൽ മുത്തലിബ് . എം 
അബ്ദുൽ അസീസ് 
ബുഷറ 


മകൻ 


42 


7 


മകൾ 


35 


നമ്പർ : D1 -7393/2021 


30-11-2021 


പൊന്നാനി താലൂക്കിൽ ഇടപ്പാൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മാവതി , W !ം വേലായുധൻ , 

/ o 
പള്ളശ്ശേരി ഹൗസ് , പി . ഒ . എടപ്പാൾ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടപ്പാൾ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് വേലായുധൻ , പള്ളശ്ശേരി ഹൗസ് , പി . 
ഒ . എടപ്പാൾ , ബോധിപ്പിച്ച അപേക്ഷ ഇടപ്പാൾ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-04-2017 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


C 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വേലായുധൻ . പി 


ഭർത്താവ് 


11 


2 


ഷീജ 


മകൾ 


49 


3 


ബിന്ദു 


മകൾ 


45 


4 . 


ബൈജു , പി 


| മകൻ 


44 


നമ്പർ : ഡി 1- 6593/2021 


30-11-2021 


അവകാശ 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പാത്തുമ്മ തരകത്ത് , W / o 

W 
അബൂബക്കർ , തരകത്ത് വീട് പി . ഒ . എരമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളിയങ്കോട് വില്ലേജിൽ പരേതയുടെ മകൻ അബ്ദുൾ ജലീൽ 
തരകത്ത് ഹൗസ് , എരമംഗലം , ബോധിപ്പിച്ച അപേക്ഷ വെളിയങ്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-04-2019 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
മരണപ്പെട്ടു 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തരകത്ത് ഷാഹുൽ ഹമീദ് 


മകൻ 


56 


2 


സുഹറ 


മകൾ 


45 


3 


ഹക്കീം തരകത്ത് 


മകൻ 


50 


| 


4 


അബ്ദുൾ ജലീൽ 


മകൻ 


46 


നമ്പർ : ഡി 1- 7475/2021 


30-11-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16878 


KERALA GAZETTE 


Part III 


3 


പൊന്നാനി താലൂക്കിൽ മാറഞ്ചേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഭാസ് കര ദാസ് കരണക്കോട്ട് , S / 
0 അപ്പുക്കുട്ടൻ , കരണക്കോട്ട് ഹൗസ് , പി . ഒ . കാഞ്ഞിരമുക്ക് , മാറഞ്ചേരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറഞ്ചേരി വില്ലേജിൽ പരേതൻറെ ഭാര്യ 
ബീന ഭാസ് കർ ദാസ് , കരണക്കോട്ട് ഹൗസ് , പി.ഒ. കാഞ്ഞിരമുക്ക് , മാറഞ്ചേരി , ബോധിപ്പിച്ച അപേക്ഷ മാറഞ്ചേരി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05 
04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു 

മെനർ 

താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബീന ഭാസ് കർ ദാസ് 


ഭാര്യ 


46 


2 


ജഗൻദാസ് , കെ 


മകൻ 


20 


3 


ജിതിൻദാസ് 


മകൻ 


14 


നമ്പർ : ഡി 17392/2021 


30-11-2021 


പൊന്നാനി താലൂക്കിൽ ഇടപ്പാൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാനൂസ് . പി , 

S / o മൊയ്തുണ്ണി 
പള്ളിയിൽ വീട് , പി . ഒ . അയിലക്കാട് , എടപ്പാൾ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടപ്പാൾ വില്ലേജിൽ പരേതൻറെ മാതാവ് സുനില , പള്ളിയിൽ 
ഹൗസ് , അയിലക്കാട് , എടപ്പാൾ , ബോധിപ്പിച്ച അപേക്ഷ ഇടപ്പാൾ വില്ലേജ് ഓഫീസർ മുഖാന്തിര അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-12-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് 

മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്ക 
ററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പള്ളിയിൽ മൊയ്ക്കണ്ണി 


പിതാവ് 


59 


2 


| സുനില 


മാതാവ് 


42 


3 


നിസാം 


സഹോദരൻ 


25 


4 


സാലിഹ് , പി 


സഹോദരൻ 


14 


5 


ആയിഷ മുഹ്സിന 


സഹോദരി 


13 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16879 


Revenue Department 


14th December 2021 


തിരുത്തൽ പരസ്യം 


ഡി 11 5936/2021 


തീയതി - 06/12/2021 


പൊന്നാനി താലൂക്കിൽ വെളിയങ്കോട് വില്ലേജിൽ അലികുട്ടി കരുവീട്ടിൽ | S / o 
കുഞ്ഞുട്ടി , കരു വീട്ടിൽ ഹൗസ് , വെളിയങ്കോട് എന്നവരുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതന്റെ മകൻ ശ്രീ . മുഹമ്മദ് ഷെരീഫ് . ടി .കെ സമർ 
പ്പിച്ച അപേക്ഷപ്രകാരം 2021 നവംബർ 02 ലെ കേരള ഗസറ്റിലെ ( വാല്യം -10 , ഗസറ്റ് 
നമ്പർ -43 , പാർട്ട് -3 ) , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ പേജിൽ പേജ് നമ്പർ 
10273 ൽ പ്രസിദ്ധീകരിച്ചുവന്നിട്ടുള്ള വിജ്ഞാപനത്തിൽ പരേതന്റെ അവകാശിക 
ളിൽ ക്രമ നമ്പർ 08 ആയി പരേതന്റെ മകൻ സുബൈർ . ടി .കെ , 25.07.2021 ന് 
മരണപ്പെട്ടു എന്നവരെ കൂടി ഉൾപ്പെടുത്തി തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് , പൊന്നാനി 


തഹസിൽദാർ 


> 


പൊന്നാനി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16880 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


ഡി 1 / 5716/2021 


തീയതി - 06/12/2021 


പി . ഒ . 


പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ പി . വി . അസീസ് അബ്ദുൾ 
ഖാദർ , S / o എം . അബ്ദുൾ അസീസ് , മുംതാസ് മഹൽ , ചാണാ റോഡ് 
പൊന്നാനി എന്നവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതന്റെ 
മകൾ ശ്രീമതി . മുംതാസ് സമർപ്പിച്ച അപേക്ഷപ്രകാരം 2021 നവംബർ 02 ലെ 
കേരള ഗസറ്റിലെ ( വാല്യം -10 , ഗസറ്റ് നമ്പർ -43 , പാർട്ട് -3 ) , കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ പേജിൽ പേജ് നമ്പർ 10264 ൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള 
വിജ്ഞാപനത്തിൽ പരേതന്റെ അവകാശികളിൽ ക്രമ നമ്പർ 04 ആയി ചേർ 
ത്തിട്ടുള്ള ഭാര്യയുടെ പേര് ഫാത്തിമ്മ എന്നതിനു പകരം തുന്നം വീട്ടിൽ ഫാത്തിമ്മ 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 


പൊന്നാനി 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date 2021.12.14 22:33:15 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


